O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4365 


Revenue Department 


01th February 2022 


Palakkad District 


Ottappalam Taluk 


NOTICE 


നമ്പർ : സി .2.2021 / 9766 / 9400 


11-01-2022 


c 


ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പനമ്പറ്റക്കളത്തിൽ ബാലകൃഷ്ണന് 
* 

കൃഷ്ണഗീതം . കണ്ണിയംപുറം പോസ്റ്റ് , ഒറ്റപ്പാലം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റപ്പാലം -1 വില്ലേജിൽ പരേതൻറെ മകൻ വിവേക് 
ബാലകൃഷ്ണൻ , കൃഷ്ണഗീതം , കണ്ണിയംപുറം പോസ്റ്റ് , ഒറ്റപ്പാലം , ബോധിപ്പിച്ച അപേക്ഷ ഒറ്റപ്പാലം -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2015 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വിവേക് ബാലകൃഷ്ണൻ 


| മകൻ 


33 


നമ്പർ : സി .2.2021 / 9349 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനിൽ വി ആർ so . രവി വി ആര് 
| വലിയകാട്ടിൽ വീട് , വേങ്ങശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് എം എ സി ടി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പലപ്പാറ -1 വില്ലേജിൽ പരേതൻറെ 
മാതാവ് പുഷ്പലത പി കെ , വലിയകാട്ടിൽ വീട് , മണ്ണൂർ ( വെസ്റ്റ് , പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ അമ്പലപ്പാറ -1 വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . ബാധകമല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പുഷലത പി കെ 


മാതാവ് 


45 


നമ്പർ : സി .2.2021 / 5258 / 9400 


25-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ നാസർ . സി . പി . 
ചെറിയംപുറം ഹൌസ് , ചുനങ്ങാട് പോസ്റ്റ് , എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പലപ്പാറ -2 വില്ലേജിൽ പരേതൻറെ ഭാര്യ ഹൈറുന്നീസ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4366 


KERALA GAZETTE 


Part III 


സി . , ചെറിയംപുറം ഹൌസ് , ചുനങ്ങാട് പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ അമ്പലപ്പാറ -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഹൈറുന്നീസ . സി . 


ഭാര്യ 


37 


2 


നാഫിയ സിരിൻ 


| മകൾ 


18 


3 


| ഫാത്തിമ സിരിൻ . സി . പി . 


മകൾ 


14 


4 


ഫിദ സിരിൻ , സി . പി . 


മകൾ 


11 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4367 


Revenue Department 


01th February 2022 


Palakkad District 


Ottappalam Taluk 


NOTICE 


നമ്പർ : സി .2.2021 / 9350 / 9 / 400 


11-01-2022 


അവക 


ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രേമകുമാർ . എം . ആർ . പാലയിൽ 

. 
ഹൌസ് , ചെറുമുണ്ടശ്ശേരി , അമ്പലപ്പാറ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പലപ്പാറ -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ രേഷ്മ മോൾ . 
കെ , കാരൂത്ത് വീട് , അലനല്ലൂർ പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ അമ്പലപ്പാറ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
ാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-06-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ബാധകമല്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രേഷ് മോൾ . കെ . 


ഭാര്യ 


32 


2 


നിർമ്മല 


മാതാവ് 


68 


നമ്പർ : സി .2.2021 / 9461191400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആറുമുഖൻ . എം . സി . 
മണ്ണത്തൻമാരിൽ വീട് , പരുത്തിപ്ര , ഷൊർണ്ണൂർ എന്നയാളുടെ അവകാശികൾക്ക് ഷൊർണ്ണൂർ നഗരസഭയിൽ 
ഹാജരാക്കുന്നതിനു വേണ്ടി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവമണ്ണത്തൻമാരിൽ വീട് , പരുത്തിപ്ര , 
ഷൊർണ്ണൂർകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -2 വില്ലേജിൽ പരേതൻറെ മകൻ അരുൺ . എം . എ . , മണ്ണത്തൻമാരിൽ 
വീട് , പരുത്തിപ്ര , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കോമളവല്ലി . എം . സി . 


ഭാര്യ 


51 


2 


അരുൺ . എം . എ . 


| മകൻ 


27 


3 


| വരുൺ . എം . എ . 


മകൻ 


25 


നമ്പർ : സി .2.202119460 / 9400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഭാസ്കരൻ .. പി . പുത്തൻപുരയ്ക്കൽ വീട് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4368 


KERALA GAZETTE 


Part III 


, പരുത്തിപ്ര , ഷൊർണ്ണൂർ എന്നയാളുടെ അവകാശികൾക്ക് നഗരസഭയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -2 വില്ലേജിൽ പരേതൻറെ ഭാര്യ ജാനകി , 
പുത്തൻപുരയ്ക്കൽ വീട് , പരുത്തിപ്ര , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-03-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാനകി 


ഭാര്യ 


73 


2 


സത്യഭാമ 


| മകൾ 


53 


I 


3 


| മുരളീധരൻ 


| മകൻ 


50 


4 . 


| ലളിത 


മകൾ 


47 


നമ്പർ : സി .2.2021 / 9458 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമചന്ദ്രൻ പുളിക്കപറമ്പിൽ വീട് , 
പരുത്തിപ്ര എന്നയാളുടെ അവകാശികൾക്ക് നഗരസഭയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -2 വില്ലേജിൽ പരേതൻറെ മകൻ രതീഷ് , പുളിക്കപറമ്പിൽ വീട് , 
പരുത്തിപ്ര , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-06-1995 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കമലം 


ഭാര്യ 


62 


2 


രതീഷ് 


മകൻ 


42 


3 


രതികല 


മകൾ 


41 


4 


രാധിക 


| മകൾ 


39 


5 


രമ്യ 


മകൾ 


37 


നമ്പർ : സി .2.2021 / 9456 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ . കെ . കുന്നത്ത് വീട് , 
ഗണേശ്ഗിരി പോസ്റ്റ് എന്നയാളുടെ അവകാശികൾക്ക് ഷൊർണ്ണർ നഗരസഭയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ രുഗ്മിണി . കെ . , 
കുന്നത്ത് വീട് , ഗണേശ്ഗിരി പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-09-2018 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല . 


അവകാശ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4369 


Revenue Department 


01th February 2022 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രൂഗ്മിണി . കെ . 


ഭാര്യ 


55 


2 


രമ്യ . കെ . 


മകൾ 


35 


3 


രേഖ . കെ . 


മകൾ 


31 


നമ്പർ : സി .2.2021 / 9454 I9400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . രാമകൃഷ്ണൻ നായർ കാക്കശ്ശേരി 
( വീട് ) , ശ്രീകൃഷ്ണപുരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ പരേതൻറെ മകൻ സുരേഷ് . എം . , കാക്കശ്ശേരി ( വീട് ) , 
ശ്രീകൃഷ്ണപുരം , ബോധിപ്പിച്ച അപേക്ഷ ശ്രീകൃഷ്ണപുരം -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


59 


സുരേഷ് . എം . 
രാജലക്ഷ്മി . എം . 


2 


മകൾ 


57 


നമ്പർ : സി .2.20219453 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദേവകികുട്ടി . എം . കാക്കശ്ശേരി വീട് 
ശ്രീകൃഷ്ണപുരം പോസ്റ്റ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ 

ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ പരേതയുടെ മകൻ സുരേഷ് . എം . , കാക്കശ്ശേരി വീട് , 
ശ്രീകൃഷ്ണപുരം പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ ശ്രീകൃഷ്ണപുരം -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-03-2019 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


59 


സുരേഷ് . എം . 
രാജലക്ഷ്മി . എം . 


2 


മകൾ 


57 


നമ്പർ : സി .2.2021 / 9403 / 9 / 400 


11-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4370 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


അപേക്ഷയ 


ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ ആപ്പയിൽ ( വീട് ) , പാലപ്പറ 
ം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഒറ്റപ്പാലം -2 വില്ലേജിൽ പരേതൻറെ ഭാര്യ സിന്ധു . എം . , ആപ്പയിൽ ( വീട് ) , പാലപ്പുറം , ബോധിപ്പിച്ച 

ഒറ്റപ്പാലം -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 22-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സി . എം . 


ഭാര്യ 


44 


2 


സിനി . എ . 


മകൾ 


24 


3 


സിജി . എ . 


മകൾ 


22 


4 . 


കൃഷ്ണ നനു . എ . 


മകൻ 


19 


നമ്പർ : സി .2.2021152 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ തൃക്കടീരി -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മീനാക്ഷി അമ്മ . കെ.സി. കരിയാട്ടിൽ 
ചോലക്കിൽ ( വീട് ) , കുറ്റിക്കോട് എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കടീരി -2 വില്ലേജിൽ പരേതയുടെ മകൾ പാർവ്വതി . കെ.സി. , 
കരിയാട്ടിൽ ചോലക്കിൽ ( വീട് ) , കുറ്റിക്കോട് , ബോധിപ്പിച്ച അപേക്ഷ തൃക്കടീരി -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2014 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പാർവ്വതി . കെ . സി . 


മകൾ 


49 


2 


ശിവരാമൻ . കെ . സി . 


| മകൻ 


45 


നമ്പർ : സി .2.202116135 / 9 / 400 


11-01-2022 


? 


ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശുക്രൻ @ ചുക്രൻ കിഴിയപ്പാട്ട് ( വീട് ) 
, കാട്ടുകുളം ( പോസ്റ്റ് ) , പൂക്കോട്ടുകാവ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പൂക്കോട്ടുകാവ് വില്ലേജിൽ പരേതൻറെ മകൾ കാളി , 
കിഴിയപ്പാട്ട് ( വീട് ) , കാട്ടുകുളം ( പോസ്റ്റ് ) , പൂക്കോട്ടുകാവ് , ബോധിപ്പിച്ച അപേക്ഷ പൂക്കോട്ടുകാവ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-04-2004 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4371 


Revenue Department 


01th February 2022 


ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അക്കമ്മ 


മകൾ 


68 


2 


കാളി 


മകൾ 


70 


3 


രാമചന്ദ്രൻ 


മകൻ 


56 


4 


ചിന്നമ്മ 


മകൾ 


50 


5 


66 


6 


52 


കെ.സി. കാളി ( മരിച്ച മകൻ കുഞ്ചീരയുടെ ഭാര്യ ) 
രാമകൃഷ്ണൻ ( മരിച്ച മകൻ കുഞ്ചീരയുടെ മകൻ 
| മണികണ്ഠൻ ( മരിച്ച മകൻ കുഞ്ചീരയുടെ മകൻ 
രമണി . കെ . ( മരിച്ച മകൻ കുഞ്ചീരയുടെ മകൾ ) 


7 


46 


8 


49 


നമ്പർ : സി .2.2021 / 8158 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ വെള്ളിനേഴി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജീവരാജ് , അനുഗ്രഹ , അടയ്ക്കാപുത്തൂർ , 
വെള്ളിനേഴി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെള്ളിനേഴി വില്ലേജിൽ പരേതൻറെ ഭാര്യ സതി . വി . ബി . , അനുഗ്രഹ , അടയ്ക്കാപുത്തൂർ , 
വെള്ളിനേഴി , ബോധിപ്പിച്ച അപേക്ഷ വെള്ളിനേഴി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ബാധകമല്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സതി . വി . ബി . 


ഭാര്യ 


51 


2 


| പാർവ്വതി . ജെ . 


| മകൾ 


11 


3 


| സരോജിനി അമ്മ 


മാതാവ് 


89 


നമ്പർ : സി .2.2021 / 9401 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം -2 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ s / o , വേലായുധൻ 
പന്നിക്കാട്ട് പറമ്പിൽ ( വീട് ) , പാലപ്പുറം പോസ്റ്റ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഒറ്റപ്പാലം -2 വില്ലേജിൽ പരേതൻറെ മകൻ മണികണ്ഠൻ , 
പന്നിക്കാട്ട് പറമ്പിൽ ( വീട് ) , പാലപ്പുറം പോസ്റ്റ് , ബോധിപ്പിച്ച അപേക്ഷ ഒറ്റപ്പാലം -2 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-01-1986 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4372 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ദേവയാനി 


മകൾ 


56 


2 


| കൃഷ്ണവേണി 


മകൾ 


55 


3 


ലത 


മകൾ 


47 


4 


മകൾ 


45 


വിജയലക്ഷ്മി 
| മണികണ്ഠൻ 


5 


മകൻ 


42 


6 


അംബിക 


| മകൾ 


38 


നമ്പർ : സി .2.2021 / 9581 / 9 / 400 


11-01-2022 


ണ 


ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമൻകുട്ടി , മൂലയിൽ ( വീട് ) , പനമണ് 
ണ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി അനങ്ങനടി വില്ലേജിൽ പരേതൻറെ ഭാര്യ ശാന്ത , മൂലയിൽ ( വീട് ) , പനമണ്ണ , ബോധിപ്പിച്ച അപേക്ഷ 
അനങ്ങനടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 16-07-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്ത 


ഭാര്യ 


75 


2 


ഷാജി . എം . 


മകൾ 


49 


3 


സീതൾ . എം . 


മകൾ 


46 


നമ്പർ : സി .2.2021 / 9738 / 9 / 400 


11-01-2022 


66 


ഒറ്റപ്പാലം താലൂക്കിൽ വാണിയംകുളം -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാധവി അമ്മ . കെ . , പറമ്പിൽ 
കാട്ടിരി ( വീട് ) , പനയൂർ പോസ്റ്റ് , വാണിയംകുളം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാണിയംകുളം -1 വില്ലേജിൽ പരേതയുടെ മകൻ കൃഷ്ണൻ 
നായർ , പറമ്പിൽ കാട്ടിരി ( വീട് ) , പനയൂർ പോസ്റ്റ് , വാണിയംകുളം , ബോധിപ്പിച്ച അപേക്ഷ വാണിയംകുളം -1 വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-10-2002 - 
ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കൃഷ്ണൻ നായർ 


മകൻ 


79 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4373 


Revenue Department 


01th February 2022 


നമ്പർ : സി .2.2021 / 9729 / 9400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ തൃക്കടീരി -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി . കൃഷ്ണദാസ് മാതൃകൃപ , തൃക്കടീരി പോസ്റ്റ് 
തൃക്കടീരി എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൃക്കടീരി -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ പത്മിനി . കെ . , മാതൃകൃപ , തൃക്കടീരി പോസ്റ്റ് , 
തൃക്കടീരി , ബോധിപ്പിച്ച അപേക്ഷ തൃക്കടീരി -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-07-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പത്മിനി . കെ . 


| ഭാര്യ 


59 


2 


ഐശ്വര്യദാസ് 


മകൾ 


36 


3 


ആനന്ദകല . കെ . 


മകൾ 


34 


4 


അമ്പിളികല . കെ . 


മകൾ 


27 


നമ്പർ : സി .2.2021 / 9702 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണികണ്ഠൻ . എം . വി . മുതുകുറുശ്ശി 
വളപ്പിൽ , കല്ലിപ്പാടം , ഷൊർണ്ണൂർ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി 

ശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതൻറെ മാതാവ് ഷീല . ടി . കെ . 
പെ 

, 
മുതുകുറുശ്ശി വളപ്പിൽ , കല്ലിപ്പാടം , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-02-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ബാധകമല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല . ടി . കെ . 


| മാതാവ് 


58 


നമ്പർ : സി .2.2021 / 9701 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . കരുണാകരൻ സാധന 
, ചുഡുവാലത്തൂർ , ഷൊർണ്ണൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ 

ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ പി . ചന്ദ്രിക , സാധന , ചുഡുവാലത്തൂർ , 
ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4374 


KERALA GAZETTE 


Part III 


പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി . ചന്ദ്രിക 


ഭാര്യ 


80 


2 


| സുനിൽ . പി . 


മകൻ 


48 


3 


അനിൽ , പി . 


മകൻ 


41 


നമ്പർ : സി .2.2021 / 9700 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാർത്ത്യായനി ആണ്ടികുന്ന് പറമ്പില് 
f ( വീട് ) , കല്ലിപ്പാടം , ഷൊർണ്ണൂർ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതയുടെ മകൻ ജയകൃഷ്ണൻ . എ . 
പി . , ആണ്ടികുന്ന് പറമ്പിൽ ( വീട് ) , കല്ലിപ്പാടം , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


57 


2 


മകൻ 


53 


രാധാകൃഷ്ണൻ . എ . പി . 
വാസുദേവൻ . എ . പി . 
| ജയകൃഷ്ണൻ . എ . പി . 
ജയന്തി . എ . പി . 


3 


മകൻ 


49 


4 


മകൾ 


47 


നമ്പർ : സി .2.202119699 / 9 / 400 


11-01-2022 


ം 


ം 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കല്ല്യാണി വളയംതൊടി വീട് , 
കവളപ്പാറ , ഷൊർണ്ണൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതയുടെ മകൻ വേണുഗോപാലൻ , വളയംതൊടി വീട് , 
കവളപ്പാറ , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വേണുഗോപാലൻ 


മകൻ 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4375 


Revenue Department 


01th February 2022 


നമ്പർ : സി .2.2021 / 9698 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കാളി കളത്തിൽ കുന്നത്ത് വീട് 
ചുഡുവാലത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതയുടെ മകൻ ഭാസ്കരൻ , കളത്തിൽ കുന്നത്ത് വീട് , 
ചുഡുവാലത്തൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-06-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രഭാകരൻ 


മകൻ 


56 


2 


| ഭാസ്കരൻ 


മകൻ 


54 


3 


ദേവയാനി 


മകൾ 


47 


നമ്പർ : സി .2.2021 / 9628 / 9 / 400 


11-01-2022 


ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി . എം . നാരായണൻ നമ്പൂതിരി 
പാവുട്ടി മന , ശ്രീകൃഷ്ണപുരം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ശ്രീകൃഷ്ണപുരം -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ ഉഷ . എം . പി . , പാവുട്ടി മന , ശ്രീകൃഷ്ണപുരം , 
ബോധിപ്പിച്ച അപേക്ഷ ശ്രീകൃഷ്ണപുരം -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അ അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ . എം . പി . 


ഭാര്യ 


69 


2 


| കൃഷ്ണകുമാർ . പി . എൻ . 


മകൻ 


40 


3 


രാംകുമാർ . പി . എൻ . 


| മകൻ 


35 


നമ്പർ : സി .2.2021 / 9575 / 9 / 400 


11-01-2022 


ഹ 


ഒറ്റപ്പാലം താലൂക്കിൽ ഷൊർണ്ണൂർ -1 വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുണ്ടൻ . എം . സി . മാരിയത്തൊടി വീട് 
, മുണ്ടമുക , ഷൊർണ്ണൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഷൊർണ്ണൂർ -1 വില്ലേജിൽ പരേതൻറെ ഭാര്യ ജാനകി . കെ . ടി . , മാരിയത്തൊടി വീട് , 
മുണ്ടമുക , ഷൊർണ്ണൂർ , ബോധിപ്പിച്ച അപേക്ഷ ഷൊർണ്ണൂർ -1 വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4376 


KERALA GAZETTE 


Part III 


ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ജാനകി . കെ . ടി . 


ഭാര്യ 


55 


2 


മകൾ 


35 


ജിഷ . എം . സി . 
ജിനേഷ് . എം . സി . 


3 


മകൻ 


32 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:05:11 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


